O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Registration Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


499 
SOME 


6 


KERALA GAZETTE 


Part III 


അഞ്ചാലുംമൂട് അസിസ്റ്റന്റ് ചിട്ടി രജിസ്ട്രാർ ഓഫീസിൽനിന്നും പരസ്യം ചെയ്യുന്നത് . 


( 1 ) 


2021 ഡിസംബർ 21 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജിസ്റ്റേർഡ് ആഫീസ് , തൃശ്ശൂർ -680 020 ) 
എന്ന കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ അഞ്ചാലുംമൂട് ബ്രാഞ്ച് മാനേജർ മുമ്പൻ നിന്ന് ഈ ഓഫീസിൽ 
16-6-2009 - ൽ 24/2009 , TFD 23325 -ാം നമ്പരായി തലവരിയോല രജിസ്റ്റർ ചെയ്ത് 17-6-2009 - ൽ ആരംഭിച്ച് 
10-9-2017 - ൽ അവസാനിച്ച 3 2,00,000 മുതലായുള്ള പ്രതിമാസ ലേല ചിട്ടിയുടെ ഉറപ്പിലേക്ക് മുമ്പൻ 

₹ 
ചിട്ടിമുതലിന് സമമായ ? 2,00,000 15-6-2009 - ൽ കൊല്ലം ജില്ലാ ട്രഷറിയിൽ TFD 23325 -ാം നമ്പരായി 
നിക്ഷേപിച്ചു . ടി ചിട്ടിയുടെ ബാക്കി പ്രതങ്ങൾ എല്ലാം ക്രമപ്രകാരം ആഡിറ്റ് ചെയ്യിച്ച് ആഡിറ്റ് സർട്ടിഫിക്കറ്റ് 
ഈ ആഫീസിൽ യഥാകാലം ഫയൽ ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം 
തീർന്നിരിക്കുന്നതുമായി കാണിച്ച് ജാമ്യബാദ്ധ്യത വിടർത്തി ടി നിക്ഷേപത്തുക തിരികെ കിട്ടുന്നതിന് മുമ്പൻ 
അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധമായ റിക്കാർഡുകൾ തിട്ടപ്പെടുത്തിയതിൽ ചിറ്റാളുകൾക്കോ 
ഗവൺമെന്റിനോ ചിട്ടി സംബന്ധമായ യാതൊരു തുകയും മുമ്പനിൽനിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്നും 
എനിക്ക് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകയാൽ ടി നിക്ഷേപത്തുക ജാമ്യബാദ്ധ്യതയിൽനിന്നും വിടർത്തി മുമ്പന് 
തിരികെ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ ഒരു മാസ ത്തി നകം 

ആ ഫീസിൽ രേഖാ മൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെപ്പറ്റി ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ഈ 


( 2 ) 


2021 ഡിസംബർ 21 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജിസ്റ്റേർഡ് ആഫീസ് , തൃശ്ശൂർ -680 020 ) 
എന്ന കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ അഞ്ചാലുംമൂട് ബ്രാഞ്ച് മാനേജർ മുമ്പൻ നിന്ന് ഈ ഓഫീസിൽ 
21-10-2011 - ൽ 27/2011 , TFD 26147 -ാം നമ്പരായി തലവരിയോല രജിസ്റ്റർ ചെയ്ത് 21-10-2011 - ൽ ആരംഭിച്ച് 
18-1-2020 - ൽ അവസാനിച്ച ? 5,00,000 മുതലായുള്ള പ്രതിമാസ ലേലചിട്ടിയുടെ ഉറപ്പിലേക്ക് മുമ്പൻ 
ചിട്ടിമുതലിന് സമമായ ? 5,00,000 29-9-2011 - ൽ കൊല്ലം ജില്ലാ ട്രഷറിയിൽ TFD 26147 -ാം നമ്പരായി 
നിക്ഷേപിച്ചു . ടി ചിട്ടിയുടെ ബാക്കി പ്രതങ്ങൾ എല്ലാം ക്രമപ്രകാരം ആഡിറ്റ് ചെയ്യിച്ച് ആഡിറ്റ് സർട്ടിഫിക്കറ്റ് 
ഈ ആഫീസിൽ യഥാകാലം ഫയൽ ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം 
തീർന്നിരിക്കുന്നതുമായി കാണിച്ച് ജാമ്യബാദ്ധ്യത വിടർത്തി ടി നിക്ഷേപത്തുക തിരികെ കിട്ടുന്നതിന് മുമ്പൻ 
അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധമായ റിക്കാർഡുകൾ തിട്ടപ്പെടുത്തിയതിൽ ചിറ്റാളുകൾക്കോ 
ഗവൺമെന്റിനോ ചിട്ടി സംബന്ധമായ യാതൊരു തുകയും മുമ്പനിൽനിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്നും 
എനിക്ക് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകയാൽ ടി നിക്ഷേപത്തുക ജാമ്യബാദ്ധ്യതയിൽനിന്നും വിടർത്തി മുമ്പന് 
തിരികെ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ ഒരു മാസ ത്തി നകം 

ആ ഫീസിൽ രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെപ്പറ്റി ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ഇന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


7 


( 3 ) 


2021 ഡിസംബർ 21 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജിസ്റ്റേർഡ് ആഫീസ് , തൃശ്ശൂർ -680 020 ) 
എന്ന കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ അഞ്ചാലുംമൂട് ബ്രാഞ്ച് മാനേജർ മുമ്പൻ നിന്ന് ഈ ഓഫീസിൽ 
15-2-2012 - ൽ 08/2012 , TFD 26686 -ാം നമ്പരായി തലവരിയോല രജിസ്റ്റർ ചെയ്ത് 28-2-2012 - ൽ ആരംഭിച്ച് 
22-7-2020 - ൽ അവസാനിച്ച { 1,00,000 മുതലായുള്ള പതിമാസ ലേലചിട്ടിയുടെ ഉറപ്പിലേക്ക് മുമ്പൻ 
ചിട്ടിമുതലിന് സമമായ < 1,00,000 14-2-2012 - ൽ കൊല്ലം ജില്ലാ ട്രഷറിയിൽ TFD 26686 -ാം നമ്പരായി 
നിക്ഷേപിച്ചു . ടി ചിട്ടിയുടെ ബാക്കി പ്രതങ്ങൾ എല്ലാം ക്രമപ്രകാരം ആഡിറ്റ് ചെയ്യിച്ച് ആഡിറ്റ് സർട്ടിഫിക്കറ്റ് 
ഈ ആഫീസിൽ യഥാകാലം ഫയൽ ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം 
തീർന്നിരിക്കുന്നതുമായി കാണിച്ച് ജാമ്യബാദ്ധ്യത വിടർത്തി ടി നിക്ഷേപത്തുക തിരികെ കിട്ടുന്നതിന് മുമ്പൻ 
അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധമായ റിക്കാർഡുകൾ തിട്ടപ്പെടുത്തിയതിൽ ചിറ്റാളുകൾക്കോ 
ഗവൺമെന്റിനോ ചിട്ടി സംബന്ധമായ യാതൊരു തുകയും മുമ്പനിൽനിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്നും 
എനിക്ക് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകയാൽ ടി നിക്ഷേപത്തുക ജാമ്യബാദ്ധ്യതയിൽനിന്നും വിടർത്തി മുമ്പന് 
തിരികെ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ ഒരു മാസ ത്തി നകം 

ആ ഫീസിൽ രേഖാ മൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെപ്പറ്റി ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( ഒപ്പ് ) 
അഞ്ചാലുംമൂട് . 

അസിസ്റ്റന്റ് ചിട്ടി രജിസ്ട്രാർ . 


ണ ന 


Bus 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


മൂവാറ്റുപുഴ എക്സ് ഒഫിഷ്യാ ചിട്ടി രജിസ്ട്രാർ ആഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത് . 


( 1 ) 


2021 സെപ്റ്റംബർ 18 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപസസ് ലിമിറ്റഡ് ( രജി . ആഫീസ് , തൃശ്ശൂർ -20 ) എന്ന 
കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ഓഫീസിൽ 
14-10-2010 - ൽ 26 / 2010 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 15-10-2010 - ൽ ആരംഭിക്കുകയും 14-1-2019 - ൽ 
അവസാനിക്കുകയും ചെയ്തു ? 10,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക് ചിട്ടി മുതലിന് സമമായ 
₹ 10,00,000 മൂവാറ്റുപുഴ സബ് ട്രഷറിയിൽ നിക്ഷേപിച്ച ജെ . ജെ . നമ്പർ 561404 ( TFD 8265 ) നമ്പർ സ്ഥിര 
നിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിൽ 2010 -ലെ 4 -ാം പുസ്തകം 217 -ാം വാല്യം 
3- 4 -ം വശങ്ങളിൽ 167 / 2010 -ാം നമ്പരായി ജാമ്യപതം രജിസ്റ്റർ ചെയ്ത് ടി ചിട്ടി സംബന്ധമായ എല്ലാ 
ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ ജാമ്യബാദ്ധ്യത വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 2 ) 


2021 സെപ്റ്റംബർ 18 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപസസ് ലിമിറ്റഡ് ( രജി . ആഫീസ് , തൃശ്ശൂർ -20 ) എന്ന 
കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ഓഫീസിൽ 
8 -7-2011 - ൽ 17 | 2011 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 8-7-2011 - ൽ ആരംഭിക്കുകയും 8-10-2019 - ൽ 
അവസാനിക്കുകയും ചെയ്തു ? 4,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക് ചിട്ടി മുതലിന് സമമായ 
? 4,00,000 മൂവാറ്റുപുഴ സബ് ട്രഷറിയിൽ നിക്ഷേപിച്ച ജെ . ജെ . 561682 ( TFD 8540 ) നമ്പർ സ്ഥിര 
നിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിൽ 2011 - ലെ 4 -ാം പുസ്തകം 223 -ാം വാല്യം 9 -ം 10 - o 
വശങ്ങളിൽ 145 , 2011 -ാം നമ്പരായി ജാമ്യ പ്രതം രജിസ്റ്റർ ചെയ്ത് ടി ചിട്ടി സംബന്ധമായ എല്ലാ 
ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ ജാമ്യബാദ്ധ്യത വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 3 ) 


2021 സെപ്റ്റംബർ 18 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജി . ആഫീസ് , തൃശ്ശൂർ -20 ) എന്ന 
കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ഓഫീസിൽ 
13-9-2011 - ൽ 27 / 2011 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 13-9-2011 - ൽ ആരംഭിക്കുകയും 13-12-2019 - ൽ 
അവസാനിക്കുകയും ചെയ്തു ? 10,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക് ചിട്ടി മുതലിന് സമമായ 
? 10,00,000 മൂവാറ്റുപുഴ സബ് ട്രഷറിയിൽ നിക്ഷേപിച്ച ജെ . ജെ . 612815 ( TFD 8624 ) നമ്പർ സ്ഥിരനിക്ഷേപ 
രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിൽ 2011 - ലെ 10 -ാം പുസ്തകം 224 -ാം വാല്യം 63- 64 
വശങ്ങളിൽ 193 | 2011 -ാം നമ്പരായി ജാമ്യ പ്രതം രജിസ്റ്റർ ചെയ്ത് ടി ചിട്ടി സംബന്ധമായ എല്ലാ 
ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ ജാമ്യബാദ്ധ്യത വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആ യത് ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


9 


( 
4 
) 


2021 സെപ്റ്റംബർ 18 . 


ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ( രജി . ആഫീസ് , തൃശ്ശൂർ -20 ) എന്ന 
കമ്പനിക്കുവേണ്ടി ടി കമ്പനിയുടെ മൂവാറ്റുപുഴ ബാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ഓഫീസിൽ 
29-12-2011 - ൽ 37 / 2011 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 29-12-2011 - ൽ ആരംഭിക്കുകയും 22-3-2020 - ൽ 
അവസാനിക്കുകയും ചെയ്തു ? 5,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക് ചിട്ടി മുതലിന് സമമായ 
R 5,00,000 മൂവാറ്റുപുഴ സബ് ട്രഷറിയിൽ നിക്ഷേപിച്ച ജെ . ജെ . 349771 ( TFD 8829 ) നമ്പർ സ്ഥിര 
നിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിൽ 2011 - ലെ 4 -ാം പുസ്തകം 226 -ാം വാല്യം 
113- 114 -ാം വശങ്ങളിൽ 273 / 2011 -ാം നമ്പരായി ജാമ്യപ്രതം രജിസ്റ്റർ ചെയ്ത് ടി ചിട്ടി സംബന്ധമായ എല്ലാ 
ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ ജാമ്യബാദ്ധ്യത വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ചിട്ടി രജിസ്ട്രാർ . 


മൂവാറ്റുപുഴ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03:24:44 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


